ജോര്‍ജിയന്‍ മി 


സ്ത്രീ പ്രാതിനിധ്യവും 
ഇടവക പൊതുയോഗവും 


മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയിലെ 
ഇടവകപൊതുയോഗത്തില്‍ വനിത 
കള്‍ക്കും പങ്കെടുക്കുവന്‍ അവകാശം 
ലഭിക്കത്തക്കവണ്ണം ഉചിതമായ നടപടികള്‍ 
സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി “വനിത 
കളെ നിരീക്ഷകരായി സംബന്ധിപ്പിക്കാമെ 
ന്നുള്ള പ. കാതോലിക്കാ ബാവായുടെ 
161/07 നമ്പര്‍ കല്പനയും പൊതുയോഗ 
ത്തില്‍ സ്ത്രീകള്‍ക്ക്‌ അഭിപ്രായ സ്വാത 
ര്ത്യവും ഇടവകയുമായി ബന്ധപ്പെട്ട ഉപ 
സമിതികളില്‍ അംഗത്വവും ആകാമെന്നുള്ള 
266/2008 നമ്പര്‍ കല്പനയും സഭയുടെ 
ഭരണസംവിധാനങ്ങളില്‍ സ്ത്രീ പങ്കാളിത്തം 
ഉറപ്പിക്കുന്നതിനുള്ളൂ രജതരേഖകളാണ്‌. 

സഭയില്‍ ഭരണനിര്‍വൃഹണ സമിതിക 
ളില്‍ സ്രതീകള്‍ക്ക്‌ പ്രാതിനിധ്യം നല്‍കണ 
മെന്ന്‌ വര്‍ഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട്‌. 
ഇക്കാര്യത്തില്‍ കാലോചിതമായ 
പരിഷ്ക്കാരം കല്പനവഴി വിളംബരം 
ചെയ്തത്‌ പരിശുദ്ധ മാര്‍ത്തോമ്മാ 
ദിദിമോസ്‌ പ്രഥമന്‍ കാതോലിക്കാ ബാവാ 
യാണ്‌. മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയുടെ 
ഭരണസംവിധാനത്തിലുണ്ടായ പുത്തന്‍ 
കാല്‍വെയ്പാണിത്‌., സഭകളില്‍ സ്ത്രീ 
പുരുഷ തുല്ൃതയ്ക്കും പങ്കാളിത്തത്തിനു 
മുള്ള പ്രാതിനിധ്യത്തിന്റെ മാഗ്നാകാര്‍ട്ട 
യാണ്‌ ഈ പ്രഖ്യാപനം. 


1. സ്തീ പ്രാതിനിധ്ൃത്തിനുള്ള 
പോരാട്ടങ്ങള്‍ 


“സ്ര്രീകള്‍ക്ക്‌ ഇടവകപൊതുയോഗങ്ങ 
ളില്‍ അംഗത്വം നല്‍കണം, ഇടവകയിലെ 
എല്ലാ തലങ്ങളിലും വോട്ടവകാശം വേണം, 
തീരുമാനസമിതികളിലെല്ലാം പ്രാതിനിധ്യം 
വേണം, വേദശാസ്ര്തം പഠിക്കുവാന്‍ 
അവസരം നല്‍കണം, സ്ര്രീവിരുദ്ധ വേദ 
പാഠങ്ങള്‍ പുനര്‍വായിക്കപ്പെടണം' തുടങ്ങി 
നിരവധി കാര്യങ്ങള്‍ മലങ്കര ഓര്‍ത്ത 
ഡോക്സ്‌ സഭയില്‍ ഉന്നയിച്ചത്‌ 1990 
ഫെബ്രുവരി 7 മുതല്‍ 10 വരെ തിരുവനന്ത 
പുരത്ത്‌ നടന്ന ഭാരതത്തിലെ ഓര്‍ത്ത 
ഡോക്സ്‌ സഭകളിലെ വനിതാ പ്രാതിനിധി 
കളുടെ പ്രഥമ സമ്മേളനമാണ്‌. സഭയില്‍ 
സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ ആവശ്യകത 
അനിവാര്യമാണെന്ന്‌ ഈ സമ്മേളനം 
ഏകകണ്ഠമായി പ്രഖ്യാപിച്ചു. തുടര്‍ന്ന്‌ നിര 
വധി ചര്‍ച്ചകളും സംവാദങ്ങളും നടന്നു. 
പല ചിന്തകള്‍ക്കും വേണ്ട്രത പ്രാധാന്യമോ 
അംഗീകാരമോ ലഭിച്ചില്ല. ഇക്കാര്യത്തില്‍ 
സഭയിലെ സ്ത്രീ സംഘങ്ങള്‍ക്കും വ്യക്ത 
മായ ധാരണയോ ദര്‍ശനമോ ലഭ്യമായില്ല. 
തന്മൂലം സഭാതലങ്ങളില്‍ സ്ര്രീകള്‍ക്ക്‌ 
ലഭ്യമാകേണ്ട നേതൃത്വവും പങ്കാളിത്തവും 
വിശദീകരിക്കുന്ന പ്രബോധനങ്ങളും പഠന 


ക്ലാസ്സുകളും ഉണ്ടായില്ല. 


[12 


ഫാ. ജോണ്‍ തോമസ്‌ കരിങ്ങാട്ടില്‍ 


സ്ത്രീസ്വാതന്ത്ര്യം, സ്ര്രീവിമോചനം, 
സ്ര്രീ ശക്തീകരണം തുടങ്ങിയ ദര്‍ശനങ്ങ 
ളില്‍ അടിസ്ഥാനമിട്ട സിദ്ധാന്തങ്ങളും പഠന 
ങ്ങളും സാഹിത്യം, സാമൂഹികശാസ്ത്രം, 
വേദശാസ്രം തുടങ്ങിയ വിജ്ഞാനശാഖ 
കളില്‍ നിരവധി ചലനങ്ങളുണ്ടാക്കി. 
സ്ര്രീപക്ഷ രചനകളും സിദ്ധാന്തങ്ങളും 
പ്രയോഗങ്ങളും ഏറെ ചര്‍ച്ചചെയ്യപ്പെടടു. 
പാശ്ചാത്യ വിജ്ഞാനശാഖകളില്‍ നിന്നും 
സംക്രമിച്ച ഈ ദര്‍ശനങ്ങള്‍ ഇന്ത്യയിലെ 
വിവിധ വിജ്ഞാനശാഖകളിലും മതപഠന 
ങ്ങളിലും സ്വാധീനിച്ചു. സ്ര്രീകള്‍ക്ക്‌ തുല്യ 
പദവിയും പങ്കാളിത്തവും നല്‍കുന്നതിനുള്ള 
ചര്‍ച്ചകളും തീരുമാനങ്ങളും രാഷ്ട്രീയ 
സാമൂഹിക, മതതലങ്ങളിലും പ്രബലപ്പെട്ടു. 
വിവിധ ഭരണസമിതികളില്‍ സ്ത്രീ പ്രാതി 
നിധ്യത്തിനുള്ള പോരാട്ടങ്ങള്‍ ശക്തമായി. 
അതിന്റെ പ്രതിഫലനം മലങ്കര ഓര്‍ത്ത 
ഡോക്സ്‌ സഭയിലും പ്രകടമായി. 
2. സഭാ ശുശ്രൂഷകളില്‍ സ്ര്തീ 

പങ്കാളിത്തം 

മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയില്‍ 


സ്രതീപങ്കാളിത്തവും പ്രാതിനിധ്യവും 
അനിവാര്യമാണെന്ന്‌ ബോധ്യപ്പെട്ടതിന്റെ 
പശ്ചാത്തലത്തി। സ്ത്രീകള്‍ക്ക്‌ പങ്കാ 


ളിത്തമുള്ള വിവിധ തീരുമാനങ്ങള്‍ പ്രാബ 
ല്ൃത്തിലായത്‌, ഇതിന്റെ .്രാരംഭം പരിശുദ്ധ 
ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ മാത്യുസ്‌ 
പ്രഥമന്‍ കാതോലിക്കാ ബാവായുടെ 22588 
നമ്പര്‍ കല്പനയാണ്‌. 1988 ജുലൈ ട മുതല്‍ 
8 വരെ കോട്ടയം പഴയസെമിനാരിയില്‍ 
നടന്ന പ. എപ്പിസ്ക്കോപ്പല്‍ സുന്നഹദോ 
സിന്റെ തീരുമാനപ്രകാരം ആരാധനാ ചട 
ങ്ങളുകളില്‍ നിലനിന്ന ആണ്‍പെണ്‍ 
വ്ൃത്യാസം നിര്‍ത്തലാക്കുന്നു. പ. മാത്യൂസ്‌ 
പ്രഥമന്‍ ബാവായുടെ കല്പനയില്‍ നിന്നും; 
1. “വി. മാമോദീസാ വേളയില്‍ മാമോദീ 
സായ്ക്കുശേഷം ആണ്‍പെണ്‍ കുഞ്ഞു 
ങ്ങളെ മദ്ബഹായില്‍ കയറ്റി വി. ബലിപീഠം 
മുത്തിക്കുന്നതു പോലെ അഞ്ചുവയസ്സില്‍ 
താഴെയുള്ള പെണ്‍കുഞ്ഞുങ്ങളെയും 
മാമോദീസാ വേളയില്‍ മദ്ബഹായില്‍ 
ക്രയറ്റി വി. ബലിപീഠം മുത്തിക്കേണ്ടതാ 
കുന്നു. 

2. ദനഹാ പെരുന്നാളിനുശേഷം മാമോ 
ദീസാ തൊട്ടിയില്‍ നടത്തുന്ന ആദ്യത്തെ 
മാമോദീസ ആണ്‍കുഞ്ഞിന്റെതായിരിക്കണ 
മെന്ന പതിവ്‌ നിര്‍ത്തലാക്കിയരിക്കുന്നു. ദന 
ഹായ്ക്കുശേഷം ആദ്യം വരുന്ന മാമോ 
ദീസാ ആണ്‍കുഞ്ഞിന്റേതായാലും 
പെണ്‍കുതഞ്ഞിന്റെതായാലും മമോദീസാ 
തൊട്ടിയില്‍ തന്നെ നടത്തേണ്ടതാണ്‌. 

3. വി. മാമോദീസായ്ക്ക്‌ ഒരേ സമയം ഒന്നി 
ലധികം കുഞ്ഞുങ്ങള്‍ ഉണ്ടെങ്കില്‍ അവര്‍ 
ആണ്‍കുഞ്ഞായാലും പെണ്‍കുഞ്ഞാ 
യാലും ഓരോരുത്തര്‍ക്കും പ്രത്യേകം 


പ്രത്യേകം വെള്ളം ഉപയോഗിക്കേണ്ടതാ 
ഈ കാര്യത്തിലും ആണ്‍കുഞ്ഞു 
ങ്ങള്‍ക്കു വ്യത്യസ്ത രീതി നടപ്പിലുള്ളത്‌ 
നിര്‍ത്തലാക്കിയിരിക്കുന്നു. 
മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയില്‍ 
സ്ര്രീകളുടെ സ്ഥാനവും ശുശ്രൂഷയും 
സംബന്ധിച്ച ഒദ്യോഗിക പ്രഖ്യാപന 
ങ്ങളും സുപ്രധാനതീരുമാനങ്ങളും താഴെ 
ചേര്‍ക്കുന്നു: മാമോദീസാ കഴിഞ്ഞ്‌ 
പെണ്‍കുഞ്ഞുങ്ങളെ വി. മദ്ബഹായില്‍ 
പ്രവേശിപ്പിക്കണം (1988), വി. കുര്‍ബ്ബാന 
യ്ക്കുമുമ്പ്‌ പഴയനിയമം പരസ്യമായി പള്ളി 
യില്‍ വായിക്കുവാന്‍ സ്ര്തികള്‍ക്ക്‌ അനു 
മതി (1988), യുവജനപ്രസ്ഥാനത്തില്‍ 
സ്ത്രീകള്‍ക്ക്‌ പങ്കാളിത്തം (2005), സെമിനാ 
രിയില്‍ വേദശാസ്രതപഠനത്തില്‍ 
സ്ത്രീകള്‍ക്ക്‌ പ്രവേശനം (2005), ഇടവക 
പൊതുയോഗത്തില്‍ സ്ര്രീകള്‍ക്ക്‌ “നിരീ 
ക്ഷകരായി” പങ്കെടുക്കാം (2007) ഇടവക 
പൊതുയോഗത്തില്‍ സ്ത്രീകള്‍ക്ക്‌ “അഭി 
പ്രായ സ്വാതന്ത്ര്യവും ഇടവകയിലെ ഉപ 
സമതികളില്‍ അംഗത്വവും ആകാവുന്നതു 
മാണ്‌ (2008) തുടങ്ങിയ സഭയുടെ ഒദ്യോ 
ഗിക തീരുമാനങ്ങള്‍ സഭയില്‍ സ്ത്രീപങ്കാ 
ളിത്തം, ശുശ്രൂഷ, നേതൃത്വം എന്നിവയിലെ 
പുത്തന്‍ ഉള്‍ക്കാഴ്ചകള്‍ വെളിപ്പെടുത്തുന്ന 
വയാണ്‌. “സഭയില്‍ കൂട്ടാളിത്വശേഷി ഫല 
പ്രദമാകണമെങ്കില്‍ സ്ര്രീപുരുഷ പങ്കാ 
ളിത്തം അനിവാര്യമാണെന്നുള്ള' മലങ്കര 
ഓര്‍ത്തഡോക്സ്‌ സഭാ മാനേജിംഗ്‌ കമ്മിറ്റി 
ഉപസമിതിയുടെ 2005 ഫ്രെബുവരി 11-ലെ 
0 ഇതോടൊപ്പം പ്രാധാന്യം 
അര്‍ഹിക്കുന്നു. 
3. ഇടവക പൊതുയോഗത്തില്‍ സ്ത്രീ 
പങ്കാളിത്തം 
സഭയില്‍ സ്ത്രീപങ്കാളിത്തവും ്രാതി 
നിധ്യവും അനിവാര്യമാണെന്ന്‌ ബോധ്യപ്പെ 
ട്ടതിന്റെ പശ്ചാത്തലത്തിലാണ്‌ പ. സുന്നഹ 
ദോസിന്റെ നിശ്ചയപ്രകാരം പ. ബസ്സേലി 
യോസ്‌ മാര്‍ത്തോമ്മാ ദിദിമോസ്‌ പ്രഥമന്‍ 
കാതോലിക്കാ ബാവാ 2007 ജൂണ്‍ 20നുള്ള 
161/2007-0ം നമ്പര്‍ കല്പന പ്രകാരം ഇടവ 
കപൊതുയോഗത്തില്‍ “സ്ര്രീകള്‍ക്ക്‌ നിരീ 
ക്ഷകരായി” പടങ്കെടുക്കാമെന്ന്‌ കല്പന 
യിലൂടെ അറിയിച്ചത്‌. 


സഭാ ഭരണസമിതികളില്‍ സ്രീ പ്രാതി 
നിധ്യം നല്‍കുന്നതിന്റെ ്രാരംഭമാണിത്‌, 
സ്രതീകള്‍ക്ക്‌ ഭരണസംവിധാനത്തില്‍ 
പങ്കാളിത്തം നല്‍കത്തക്കവിധം സഭാ ഭരണ 
ഘടനഭേദഗതി നിലവില്‍ വരുന്നതുവരെ 
സ്ര്രീകള്‍ക്ക്‌ വോട്ടവകാശം ലഭ്യമല്ല. 
വോട്ടവകാശ നിഷേധം താല്‍ക്കാലികമാ 
ണ്‌. സഭയിലെ വനിതകള്‍ക്ക്‌ ഇടവക 
പൊതുയോഗത്തില്‍ സംബന്ധിക്കുവാന്‍ 
ഉചിതമായ നടപടികള്‍ സ്വീകരിക്കുന്ന 


ജോര്‍ജിയന്‍ മിഥ 


തിന്റെ ഭാഗമായാണ്‌ പ. സുന്നഹദോസ്‌ 
ഇത്തരം ഒരു ഗുണപരമായ തീരുമാനം 
സ്വീകരിച്ചിരിക്കുന്നത്‌. പ. കാതോലിക്കാ 
ബാവായുടെ കല്പനയില്‍ നിന്നും: “മലങ്കര 
ഓര്‍ത്തഡോക്സ്‌ സഭയിലെ ഇടവകകളില്‍ 
കൂടിശി, റും കുമ്പസാരിച്ച്‌ വി. 
കൂര്‍ബ്ബാന അനുഭവിച്ചവരുമായ 21 വസ്സ്‌ 
പൂര്‍ത്തിയായിട്ടുള്ള വനിതകള്‍ക്ക്‌ ഇടവക 
പൊതുയോഗത്തില്‍ നിരീക്ഷകരായി 
സംബന്ധിക്കാവുന്നതാകുന്നു. ഭരണഘ 
ടനാ ഭേദഗതി നിലവില്‍ വരുന്നതുവരെ 
അവര്‍ക്ക്‌ വോട്ടുചെയ്യുന്നതിനുള്ള അവ 
കാശം ഉണ്ടായിരിക്കുന്നതല്ല."" 

പ. കാതോലിക്കാബാവായുടെ കല്പന 
യിലെ “സ്ര്രീകളെ നിരീക്ഷകരായി സംബ 
ന്ധിപ്പിക്കാം' എന്നതിനെ ചിലര്‍ ദൂര്‍ 
വ്യാഖ്യാനം ചെയ്തു. സ്ത്രീകള്‍ക്ക്‌ 
പൊതുയോഗത്തില്‍ രിക്കാം എന്നാല്‍ 
അഭിപ്രായം പറയുവാന്‍ അവകാശം ഇല്ലാ 
യെന്ന്‌ പ്രചരിപ്പിച്ചു. “നിരീക്ഷകര്‍” എന്ന 
പദത്തിന്റെ നിഷേധവ്യാഖ്യാനമല്ല ഗുണപര 
മായ സവിശേഷ ദര്‍ശനമാണ്‌ ഉള്‍ക്കൊള്ളേ 
ണ്ടത്‌. ഇടവകയോഗത്തില്‍ സ്ര്രീകള്‍ക്ക്‌ 
സംബന്ധിക്കുന്നതിനും അഭിപ്രായങ്ങള്‍ 
പറയുന്നതിനും അവകാശം ഉണ്ട്‌. 
അതിനാല്‍ ഇടവകയോഗത്തില്‍ സ്ത്രീക 
ളുടെ പങ്കാളിത്തവും സജീവസാന്നിദ്ധ്യവും 
നിഷേധിക്കുന്ന വ്യാഖ്യാനങ്ങളും പ്രചരണ 
ങ്ങളും ഉണ്ടാകരുത്‌ എന്ന്‌ വിചാരിച്ച്‌ 
പ. മാര്‍ത്തോമ്മാ ദിദിമോസ്‌ പ്രഥമന്‍ 
കാതോലിക്കാ ബാവാ 2007 ലെ 161 നമ്പര്‍ 
കല്പനക്ക്‌ ഒരു വിശദീകരണ കല്പനമ2008 
ജൂലൈ 30ന്‌ പള്ളികള്‍ക്ക്‌ (266/2008) 
അയച്ചു. പരിശുദ്ധ ദിദിമോസ്‌ പ്രഥമന്‍ 
ബാവായുടെ കല്പനയില്‍ നിന്നും: 

“ഇടവകപൊതുയോഗത്തില്‍ നിരീക്ഷക 
രായി വനിതകള്‍ക്കും സംബന്ധിക്കുന്ന 
തിന്‌ 2007 ഫെബ്രുവരി സുന്നഹദോസ്‌ 
അനുമതി നല്‍കിയിരുന്നുവല്ലോ. അത്‌ 
സംബന്ധിച്ച്‌ താഴെപ്പറയുന്ന വിശദീകരണ 
ങ്ങള്‍ കൂടി നാം നിങ്ങളെ അറിയിക്കുന്നു. 


1. കുടുംബനാഥന്‍ കുടിശ്ശിക തീര്‍ത്തിരി 
ക്കുന്നു എങ്കില്‍ ആ കുടുംബത്തിലെ 21 
വയസ്സ്‌ പൂര്‍ത്തിയായവരും, ആണ്ടു 
കുമ്പസാരം നടത്തിയിടടുള്ളവരുമായ 
പുരുഷന്മാർക്കും, വനിതകള്‍ക്ക്‌ നിരീ 
ക്ഷകരായിമാര്രവും പൊതുയോഗ 
ത്തില്‍ സംബന്ധിക്കാവുന്നതാണ്‌. 


2, പുരുഷന്മാര്‍ക്കും സ്രതീകള്‍ക്കുമായി 
ഒരേ കുമ്പസാര രജിസ്റ്റര്‍ മതിയാകും. 


3. നിരീക്ഷകരായി സംബന്ധിക്കുവാന്‍ 
അര്‍ഹതയുള്ള വനിതകളുടെ പേരു 
വിവരം നോട്ടീസ്‌ ബോര്‍ഡില്‍ പ്രസിദ്ധ 
പ്പെടുത്തണം. 

4. പൊതുയോഗത്തില്‍ വനിതകള്‍ക്ക്‌ 
ഒപ്പിടുന്നതിനായി ഒരു നിരീക്ഷക 
രജിസ്റ്റര്‍ രപത്യയേകം ഉണ്ടായിരിക്കണം. 


5, പൊതുയോഗത്തില്‍ സ്ത്രീകള്‍ക്ക്‌ അഭി 
പ്രായ സ്വാതന്ത്ര്യം ഉണ്ട്‌; എന്നാല്‍ 
വോട്ടിംഗ്‌ അവകാശം ഉണ്ടായിരിക്കൂ 
തല്ല. 


6. സ്ര്രീകളെ ഇടവക മാനേജിംഗ്‌ കമ്മറ്റി 
അംഗമായി ഉള്‍പ്പെടുത്താന്‍ സാധിക്കു 
കയില്ല; എന്നാല്‍ ഇടവകയുമായി 
ബന്ധപ്പെട്ട ഉപസമിതികളിലെ അംഗ 
ങ്ങള്‍ ആക്കാവുന്നതാണ്‌” 


ജടവകപൊതുയോഗത്തില്‍ സ്രതീ 
കള്‍ക്ക്‌ സജ്ജീവമായി പങ്കെടുക്കുവാനും 
അഭിപ്രായം പറയുവാനും ഇടവകയു 
മായി ബന്ധപ്പെട്ട ഉപസമിതികളില്‍ അംഗ 
മാകുവാനുമുള്ള അവകാശമാണ്‌ കല്പ 
നയില്‍ നിന്നും വ്യക്തമാകുന്നത്‌, ഇത്‌ 
മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയുടെ ഭരണ 
പാരമ്പര്യത്തിലെ ഏറ്റവും നവീനവും 
പുരോഗമനപരവുമായ തീരുമാനമാണ്‌, 
സഭയുടെ ഭരണനിര്‍വ്വഹണ സമിതിയിലേ 
ക്കുള്ള പ്രവേശനകവാടം തുറക്കപ്പെട്ടിരി 
ക്കുകയാണ്‌. ഇത്തരം അവസരങ്ങള്‍ 
സൃഷ്ടിപരവും ഫലപ്രദവുമാക്കുവാന്‍ 
സ്ര്തീകൾ മുന്നോട്ടുവരണം. 

ഇപ്പോഴത്തെ നടപടിക്രമ്രകാരം 
കുടിശ്ശികയില്ലാത്ത, കുമ്പസാരിച്ച്‌ 
വി. കുര്‍ബ്ബാന അനുഭവിച്ച്‌ കുമ്പസാര 
രജിസ്റ്ററില്‍ പേരു ചേര്‍ത്തിട്ടുള്ള 21 വയസ്സ്‌ 
പൂര്‍ത്തിയാക്കിയ സ്ത്രീകള്‍ക്ക്‌ ഇടവക 
പൊതുയോഗത്തില്‍ സംബന്ധിക്കുന്നതിന്‌ 
അര്‍ഹത ലഭ്യമാകുന്നു. പൊതുയോഗ 
ത്തില്‍ പങ്കെടുക്കുവാന്‍ അര്‍ഹതയുള്ള 
പുരുഷന്മാരുടെ വോട്ടേഴ്‌സ്‌ ലിസ്റ്റും 
സ്ര്രികളുടെ പ്രത്യേക ലിസ്റ്റും പ്രസിദ്ധീ 
കരിക്കണം. പൊതുയോഗനടപടികള്‍ 
സുഗമവും സുതാര്യവുമാക്കാനാണ്‌ സ്ര്തീ 
കളുടെ പ്രത്യേക ലിസ്റ്റ്‌ 

പ. കാതോലിക്കാ 
കല്പന്രപകാരം ഇടവകപൊതുയോഗ 
ത്തില്‍ 21 വയസ്സ്‌ കഴിഞ്ഞ സ്ത്രീകള്‍ക്ക്‌ 
സംബന്ധിക്കാം. ചര്‍ച്ചകളില്‍ പങ്കെടുക്കാം, 
അഭിപ്രായങ്ങള്‍ പറയാം. ഏതെങ്കിലും 
വിഷയത്തിനോ സ്ഥാനത്തിനോ വോട്ടിംഗ്‌ 
ഉണ്ടായാല്‍ അതില്‍ സ്ത്രീകള്‍ വോട്ടുചെ 
യ്യുന്നതിനുള്ള അവകാശം ഉണ്ടായിരിക്കു 
ന്നതല്ലെന്നുമാര്തം. ഇടവകപൊതുയോഗ 
ചര്‍ച്ചകളില്‍ വോട്ടിംഗ്‌ ഉണ്ടാകുന്നത്‌ അസാ 
ധാരണമാണ്‌. തെരഞ്ഞെടുപ്പ്‌ പൊതുയോ 
ഗരത്തില്‍ മാത്രമാണ്‌ ചിലപ്പോള്‍ വോട്ടിംഗ്‌ 
നടക്കുന്നത്‌ (അത്‌ ഇപ്പോഴത്തെ ഒരു പരി 
ഷ്ക്കാരം). ഇടവകയിലെ വിവിധ ഉപസമി 
ത്തികളില്‍ സ്രതീകള്‍ക്ക്‌ അംഗങ്ങള്‍ 
ആകാം. സ്ര്രീകള്‍ക്ക്‌ ഉപസമിതികളില്‍ 
പ്രാതിനിധ്യം ലഭ്യമാക്കണമെന്ന്‌ ഇടവക 
യോഗത്തോട്‌ ആവശ്യപ്പെടുകയും ചെയ്യാം. 

ഇടവകപൊതുയോഗത്തില്‍ സ്ര്തീകൾ 
സംബന്ധിക്കുന്നതിനും അഭിപ്രായങ്ങള്‍ 
പറയുന്നതിനും മുഖ്യനേതൃത്വം ഉണ്ടാകേ 
ണ്ടത്‌ വികാരിയില്‍ നിന്നുമാണ്‌. പ. സുന്ന 
ഹദോസ്‌ സ്ത്രീസാന്നിദ്ധ്യത്തിന്‌ എന്തു 
തീരുമാനിച്ചാലും അത്‌ നടപ്പില്‍ വരുത്തുന്ന 


ബാവായുടെ 


തിനുള്ള വിശാലകാഴ്ചപ്പാടും സന്നദ്ധ 
തയും വികാരിമാർക്കും ഇടവകയോഗ 
ത്തിലെ പുരുഷന്മാര്‍ക്കും ഉണ്ടാകണം, 


അല്ലെങ്കില്‍ സ്രതീകള്‍ക്ക്‌ ലഭ്യമായ പ്രാതി 
നിധ്യ അവസരം സ്വയം നിഷേധിക്കും. 
ഗുണപരമായ സമീപനങ്ങള്‍ സഭയുടെ 
ഒദ്യോഗിക തലങ്ങളില്‍ നിന്നുണ്ടാകണം. 


പ. കാതോലിക്കാ ബാവായുടെ കല്പന 
ഉണ്ടായിട്ടും സ്ര്രീകള്‍ക്ക്‌ ഇടവകയോഗ 
ത്തില്‍ പങ്കെടുക്കുന്നതിനുള്ള അവസരം 
നിഷേധിച്ചിരിക്കുന്ന ധാരാളം ഇടവകകള്‍ 
ഉണ്ട്‌. സ്ത്രീപങ്കാളിത്തം ഇടവക യോഗ 
ത്തില്‍ നിലനിര്‍ത്താനുള്ള ഗുണപരമായ 
സമീപനത്തിന്‌ നേതൃത്വം നല്‍കുവാന്‍ 
വികാരിമാര്‍ പ്രത്യേകം ശദ്ധിക്കണം. 
സ്രതീപങ്കാളിത്തം ഉറപ്പാക്കുന്നതില്‍ ഇടവ 
കരയിലെ സ്ത്രീ സംഘങ്ങള്‍ ജാഗ്രത 
പുലര്‍ത്തേണ്ടതുമാണ്‌. 


4, ഉപസംഹാരം 


ഇടവകപൊതുയോഗത്തിന്‌ കോറം 
ഇല്ലാത്തതിനാല്‍ വളരെ കുറച്ചു പ്രതിനിധി 
കള്‍ മാത്രമെ പൊതുയോഗത്തില്‍ സംബ 
ന്ധിക്കാറുള്ളൂ. 100 വീടുള്ള ഇടവകയിലെ 
പൊതുയോഗത്തില്‍ 25 താഴെ അംഗങ്ങള്‍ 
മാത്രം! വീടുകളുടെ ഠ എത്ര കൂടി 
യാലും പൊതുയോഗത്തില്‍ പങ്കെടുക്കുന്ന 
അംഗങ്ങളുടെ ശതമാനം വര്‍ദ്ധിക്കുന്നില്ല. 
ഇടവകിലെ ഈ ന്യൂനപക്ഷമാണ്‌ ഭൂരിപ 
ക്ഷത്തെ നിയ്യരത്രിക്കുന്നത്‌. സ്ത്രീ പങ്കാ 
ളിത്തം വഴി ഇടവകപൊതുയോഗം 
ഹൃദ്യവും സുഗമവും സജീവപങ്കാളിത്തമു 
ളൂളതുമാകും. എല്ലാ ഭവനങ്ങള്‍ക്കും (രാതി 
നിധ്യം ലഭിക്കുകയും ചെയ്യും. സ്രതീപു 
രൂഷ പങ്കാളിത്തമുള്ള ഉടവകപൊതു 
യോഗം ഇടവകയുടെ കുട്ടാളിത്തശേഷി 
വര്‍ദ്ധിപ്പിക്കുകയും പരമ്പരാഗതമായി 
നിലനിന്ന സ്ര്രീപുരുഷ വിവേചനവിടവ്‌ 
ലഘൂകരിക്കുകയും ചെയ്യും. [ 


ഓര്‍ത്തഡോക്സ്‌ സഭ പാരമ്പര്യ 
ത്തില്‍ വിശുദ്ധരായ വ്യക്തികളാണ്‌ 
(ചട) സഭാ ജീവിതത്തില്‍ ആദര്‍ശ 
വ്യക്തിത്വത്തിന്റെ മാതൃക നല്‍കിയത്‌. 
ജനങ്ങള്‍ ആശ്രയിച്ചതും വിശ്വാസ 
മര്‍പ്പിച്ചതും ഓദ്യോഗിക ഇടയന്‍മാരെ 
ക്കാള്‍ കൂടുതല്‍ ഇത്തരം വിശുദ്ധ 
വ്യക്തികളിലാണ്‌. ഇത്തരം വ്യക്തികള്‍ 
പട്ടമേറ്റവരാകണമെന്നോ പുരുഷന്‍മാ 
രാകണമെന്നോ ദാര്‍ത്ത ഡോക്‌സ്‌ 
പാരമ്പര്യം ഒരിക്കലും അനുശാസിച്ചിട്ടില്ല. 
പട്ടമേറ്റാല്‍ മാത്രമേ സ്ത്രീകള്‍ക്കു 
സഭയിലുള്ള സ്ഥാനം പൂര്‍ണ്ണമാവു 
എന്നു കരുതുന്ന നവീകരണ പാരമ്പര്യ, 
ത്തില്‍ നിന്നു വളരെ വിഭിന്നമാണ്‌, 
സ്രതീപുരുഷഭേദമില്ലാതെ, വിശുദ്ധ 
രാക്കുവാന്‍ ഏളല്ലാവരെയും ക്ഷണി 
ക്കുകയും വിശുദ്ധി സഭാ ജീവിത 
അത്യുന്നത മാനദണ്ഡമായി 
കരുതുകയും ചെയ്യുന്ന ഓര്‍ത്ത 
ഡോക്‌സ്‌ പാരമ്പര്യം. 


ഭരണപരമായ അധികാര സ്ഥാനങ്ങ 
മേക്കാള്‍ കൂടുതല്‍ ജനങ്ങള്‍ ബഹുമാ 
നിക്കുന്നത്‌ വിശുദ്ധ വ്യക്തികളുടെ 
ആത്മീയാധികാരത്തെയാണ്‌. ഭാഗ്യവ 
ശാല്‍, സഭാ ചരിത്രത്തില്‍ നിരവധി 
ഓദ്യോഗിക ഭരണകര്‍ത്താക്കളായ 
ഇടയന്‍മാര്‍ വിശുദ്ധ ജീവിതത്തിനും 
മാതൃകകളായി വര്‍ത്തിച്ചിട്ടുണ്ട്‌. 


ഫാ.ഡോ, കെ.എം. ജോര്‍ജ്‌ 


